O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Women and Child Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


3 


വനിതാ ശിശു വികസന വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ : ICPS - 3 / 9408 ( 2 ) / 2020 


2021 നവംബർ 26 . 


വിഷയം : -വനിതാ ശിശു വികസന വകുപ്പ് - ഐ . സി . പി . എസ് . സംസ്ഥാനത്തെ ചെൽഡ് 

വെൽഫെയർ കമ്മിറ്റികളിൽ ചെയർമാൻ അംഗങ്ങൾ ആകുന്നതിനു താൽപര്യ 
മുള്ളവരും നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു . 


സൂചന : 1. സർക്കാർ ഉത്തരവ് നമ്പർ G.O. ( P ) No. 812021 / SJD , തീയതി 9-2-2021 


2 , സർക്കാർ ഉത്തരവ് നമ്പർ G.O. ( P ) No. 12 / 2017 / SJD , തീയതി 18-7-2017 


2015 - ലെ ജുവനൈൽ ജസ്റ്റിസ് ( കെയർ ആന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡൻ ) ആക്ട് 27 -ാം 
വകുപ്പ് , 18-7-2017 തീയതിയിലെ G.O. ( P ) No. 12 / 2017 / SJD നമ്പർ സർക്കാർ ഗസറ്റ് എന്നിവ 
അടിസ്ഥാനമാക്കി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിൽ 2022 
മാർച്ച് മാസം പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്ക് ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ , നാല് 
കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ വീതം ഓരോ ജില്ലയിലേക്കും തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു 
കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു . 


ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും ഉൾപ്പെടെ അഞ്ച് 
പേരാണ് ഉണ്ടായിരിക്കേണ്ടത് . അഞ്ച് പേരിൽ ഒരാൾ വനിതയും ഒരാൾ കുട്ടികളെ സംബന്ധിക്കുന്ന 
കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളുമായിരിക്കണം . തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ നിന്നും ഒരാളെ 
ചെയർപേഴ്സൺ പദവിയിലേക്ക് പരിഗണിക്കുന്നതാണ് . 


ഒഴിവുകൾ : - 


സംസ്ഥാനത്തെ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ചൈൽഡ് വെൽഫയർ കമ്മിറ്റികകളിലെ 14 
ചെയർപേഴ്സൺ , 58 മെമ്പർമാർ എന്നിവരുടെ ഒഴിവുകൾ 


> 


യോഗ്യതകൾ : 


ചൈൽഡ് 

വെൽഫെയർ കമ്മിറ്റിയിൽ ചെയർപേഴ്സണെയും മെമ്പർമാരെയും 
തെരഞ്ഞെടുക്കപ്പെടുന്നത് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ ഇപ്രകാരമാണ് : 

സോഷ്യാളജി / സെക്യാടി സോഷ്യൽ വർക്ക് ചൈൽഡ് സൈക്കോളജി വിദ്യാഭ്യസം എന്നിവ 
യിൽ ഏതെങ്കിലും ഒന്നിലുള്ള ബിരുദാനന്തര ബിരുദവും , ശിശു ക്ഷേമ പ്രവർത്തനങ്ങളുടെ അസൂത്രണം 
നിർവഹണം / ഭരണനിർവഹണം എന്നിവയിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തിപരിചയവും . 


അല്ലെങ്കിൽ 


ആരോഗ്യം ശിശു വികസനം കറക്ഷണൽ സർവീസ് നിയമം എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും 
ഒന്നിലുള്ള ബിരുദവും , ശിശു ക്ഷേമ പ്രവർത്തനങ്ങളുടെ അസൂത്രണം / നിർവഹണം / ഭരണ നിർവഹണം 
എന്നിവയിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തിപരിചയവും . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


വയസ്സ് : 


അപേക്ഷകർക്ക് ഈ നോട്ടിഫിക്കേഷൻ തീയതിയിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും 70 
വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാണ് . 


അയോഗ്യതകൾ : 


മെമ്പറായാ 


തെരഞ്ഞെടുക്ക 


ചൈൽഡ് 

വെൽഫെയർ കമ്മിറ്റിയിലെ ചെയർപേഴ്സണായോ 
പ്പെടുന്നതിന് താഴെപ്പറയുന്നവരെ പരിഗണിക്കുന്നതല്ല : 


1. മനുഷ്യാവകാശങ്ങളോ , കുട്ടികളുടെ അവകാശങ്ങളോ ലംഘിച്ച ചരിത്രമുള്ളവർ ; 
2. അസന്മാർഗികമായ കുറ്റകൃത്യങ്ങളിൽ ലഭിച്ച ശിക്ഷ അസ്ഥിരപ്പെടുത്തുകയോ , പൂർണമായും മാപ്പ് 

നൽകപ്പെടുകയോ ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടിവന്നവർ ; 


. 3. കേന്ദ്ര - സംസ്ഥാന സർക്കാർ സേവനത്തിൽ നിന്നോ , കേന്ദ്ര - സംസ്ഥാന സർക്കാരുകളുടെ 
ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള 

സ്ഥാപനങ്ങൾ , കോർപ്പറേഷനുകൾ 
എന്നിവിടങ്ങളിൽനിന്നോ ഒഴിവാക്കുകയോ , പിരിച്ചുവിടുകയോ ചെയ്യപെട്ടവർ ; 


4. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയവർ , കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിച്ചവർ , 

മനുഷ്യാവകാശ ലംഘനങ്ങൾ , സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ; 


5. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സമയവും ശ്രദ്ധയും നൽകാനാവാത്തവിധം രാഷ്ട്രീയ 

ശ 
പാർട്ടികളിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർ , മറ്റേതെങ്കിലും തൊഴിലിലോ 
ഉദ്യോഗത്തിലോ ഏർപെട്ടവർ ; 


6. ഓർഫനേജ് കൺട്രോൾ ബോർഡ് 

പകാരം രജിസ്ട്രേഷൻ നേടിയിട്ടുള്ള സ്ഥാപനങ്ങൾ 
ഉൾപ്പെടെയുള്ള ചൈൽഡ് കെയർ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന പദവി അല്ലെങ്കിൽ ഏതെങ്കിലും 

സംഘടനയിലെ ഭാരവാഹിത്വം എന്നിവ നിലവിൽ വഹിക്കുന്നവരോ , കഴിഞ്ഞ മൂന്ന് 
വർഷക്കാലയളവിൽ വഹിച്ചിരുന്നവരോ ആയവർ ; 


മത 


കാലാവധി : 


അംഗങ്ങളുടെ 


നിയമനകാലാവധി 


ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിയമിതരാകുന്ന 
നിയമിക്കപ്പെടുന്ന തീയതി മുതൽ പരമാവധി മൂന്നു വർഷമായിരിക്കും . 


അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ : 


നിലവിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നവരും , ഇതിനു മുൻപ് രണ്ടു 
തവണ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായിരുന്നവരും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷ 
സമർപ്പിക്കാൻ പാടുള്ളതല്ല ; 
അപേക്ഷകർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ; 
അപേക്ഷയോടൊപ്പം വയസ്സ് , യോഗ്യത , പ്രവൃത്തിപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ 
സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉണ്ടായിരിക്കേണ്ടതാണ് ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


5 


ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്കും , ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്കും ഒരേസമയം 
അപേക്ഷ സമർപ്പിക്കുന്നവർ തസ്തികകൾ വ്യക്തമാക്കി വ്യത്യസ്ത അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ; 
നിശ്ചിത ഫോറത്തിലല്ലാത്തതോ , അപൂർണമായതോ , രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് 
ഉള്ളടക്കം ചെയ്തിട്ടില്ലാത്തതോ ആയ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല ; 
ഒരാൾ ഒരേ പദവിയിലേക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കാൻ പാടുള്ളതല്ല ; 
അപേക്ഷയുടെ കവറിന് പുറത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ 

അംഗമായി . 
തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ; 
അപേക്ഷകൾ 

ഈ കാര്യാലയത്തിൽ നേരിട്ടോ രജിസ്ട്രേഡ് സ്പീഡ് പോസ്റ്റ് ആയോ 
സമർപ്പിക്കേണ്ടതാണ് ; 
2021 ഡിസംബർ 24 - ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് . 
വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല ; 


അപേക്ഷകൾ വനിതാ ശിശു വികസന ഡയറക്ടർ , സംയോജിത ശിശു സംരക്ഷണ പദ്ധതി 
( ICPS ) , ജയിൽ കഫറ്റേരിയയ്ക്ക് എതിർവശം , പൂജപ്പുര , തിരുവനന്തപുരം , പിൻ -695012 എന്ന 
വിലാസത്തിൽ അയയ്ക്കുകയോ , നേരിട്ട് സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് . അപേക്ഷയുടെ 
സൂക്ഷ്മപരിശോധനയുടെയും തുടർന്നുള്ള അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും 
നിയമനം നടത്തുന്നത് . 


അപേക്ഷാ ഫാറത്തിന്റെ മാതൃക ഇതോടൊപ്പം ഉൾകൊള്ളിക്കുന്നു . 


സംയോജിത ശിശു സംരക്ഷണ പദ്ധതി 
പൂജപ്പുര , തിരുവനന്തപുരം 


( ഒപ്പ് ) 
വനിതാ ശിശു വികസന ഡയറക്ടർ & 
മെമ്പർ സെക്രട്ടറി , ഐ.സി.പി.എസ് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:41:38 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


